O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 12 


Tuesday , 12th October 2021 


1197 കന്നി 26 


1943 ആശ്വിനം 20 


26th Kanni 1197 


20th Aswina 1943 


വാല്യം 10 


നമ്പർ 


40 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8305 


Revenue Department 


12th October 2021 


Kasaragod District 


Hosdurg Taluk 


NOTICE 


: m14-12760 / 2021 


06-09-2021 


ബ 


ഹോസ്ദുർഗ് താലൂക്കിൽ ചെറുവത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ എം കദീജ W / o എ 

സി 

അബ്ദുള് 
ള പയ്യങ്കി കൈതക്കാട് ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുവത്തൂർ വില്ലേജിൽ പരേതയുടെ മകൻ അഹമ്മദ് ബഷീർ , പയ്യങ്കി കൈതക്കാട് 
ദേശത്ത് , ബോധിപ്പിച്ച അപേക്ഷ ചെറുവത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-02-1989 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


68 


അബ്ദുല്ല എ സി 
മുഹമ്മദ് കുഞ്ഞി എ എം സി 


2 


2 


മകൻ 


34 


3 


അഹമ്മദ് ബഷീർ എ എം 


മകൻ 


32 


: m14-11796 / 2021 


31-08-2021 


ഹോസ്ദുർഗ് താലൂക്കിൽ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ ചന്തുനായർ 
s / o ( L ) സി ചന്തുനായർ കൊയോങ്കര ദേശത്ത് അനുഗ്രഹ വീട്ടിൽ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ പരേതൻറെ 
ഭാര്യ അജിത , കൊയോങ്കര ദേശത്ത് അനുഗ്രഹ വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ 

തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അജിത എം 


ഭാര്യ 


52 


2 


മകൻ 


33 


ശ്രീനാഥ് എം 
ശ്രീജിത്ത് എം 


3 


മകൻ 


33 


: 614-11958 / 2021 


31-08-2021 


ഹോസ്ദുർഗ് താലൂക്കിൽ 


തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജനാർദ്ദനൻ ടി വി s / o 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8306 


KERALA GAZETTE 


Part III 


( L ) ശങ്കരൻ ടി വി കൊയോങ്കര ദേശത്ത് ഗീതാലയം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കരിപ്പൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗീത ടി വി , 
കൊയോങ്കര ദേശത്ത് ഗീതാലയം വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

02-07-2019 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത ടി വി 


ഭാര്യ 


48 


2 


ജിത്യ ടി വി 


മകൻ 


31 


3 


ജിതിൻ ടി വി 


മകൻ 


29 


4 


കല്യാണി ടി വി 


അമ്മ 


80 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8307 


Revenue Department 


12th October 2021 


Kasaragod District 


Hosdurg Taluk 


NOTICE 


mí 4-10740 / 2021 


31-08-2021 


ഹോസ്ദുർഗ് താലൂക്കിൽ ചെറുവത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാട്ടാമ്പള്ളി ചന്തൻ S / O ( L 
) അമ്പാടി എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുവത്തൂർ വില്ലേജിൽ നാരായണി കെ 

കെ 
വേങ്ങയിൽ വളപ്പിൽ പള്ളിക്കര നീലേശ്വരം , ബോധിപ്പിച്ച അപേക്ഷ ചെറുവത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

16-02-2005 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കെ നാരായണി 


ഭാര്യ 


83 


2 


കെ തമ്പായി 


മകൾ 


65 


3 


കെ നാരായണി 


മകൾ 


64 


4 


+ N 


കോയ് തട്ടിൽ ശ്രീധരൻ 


മകൻ 


63 


5 


മകൻ 


60 


| 


കെ കൃഷ്ണൻ 
കെ സാവിത്രി 


6 


മകൾ 


57 


7 


ലീലാവതി കെ 


മകൾ 


52 


: 6214 -9694/2021 


31-08-2021 


ഹോസ്ദുർഗ് താലൂക്കിൽ പീലിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ഗോപാലൻ s / o ( L } കോര 
ൻ സി കുണ്ടൻ ഹൗസ് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പീലിക്കോട് 
വില്ലേജിൽ നളിനാക്ഷി കുണ്ടൻ ഹൗസ് വീട്ടിൽ , പരേതൻറെ ഭാര്യ ബോധിപ്പിച്ച അപേക്ഷ പീലിക്കോട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-03-2018 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


2 


മകൾ 


37 


3 


നളിനാക്ഷി ബി ( രണ്ടാം ഭാര്യ ) 
ജിഷ പി പി ( ആദ്യഭാര്യയിലെ മകൾ | 
ജിതേഷ് പി പി ( ആദ്യഭാര്യയിലെ മകൻ ) 
അശ്വിനി കെ ( ആദ്യഭാര്യയിലെ മകൾ } 
അഖിലേഷ് കെ ( ആദ്യഭാര്യയിലെ മകൻ 


മകൻ 


34 


4 


മകൾ 


29 


5 


മകൻ 


26 


: 614-6257 / 2021 


31-08-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8308 


KERALA GAZETTE 


Part III 


ഹോസ്ദുർഗ് താലൂക്കിൽ നീലേശ്വരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദൈനബി W / o ( L ) മുഹമ്മദ് ഹാജി 
തിടിൽ ഹൗസ് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നീലേശ്വരം വില്ലേജിൽ 
പരേതയുടെ മകൾ സുമയ്യ തിടിൽ ഹൗസ് വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ നീലേശ്വരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-03-2014 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുമയ്യ ടി 


മകൾ 


36 


2 


ദൈനബി 


സഹോദരി 


59 


: 614 -7174 / 2021 


22-02-2020 


അവകാശ 


ഹോർഗ് താലൂക്കിൽ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൂസഹാജി എ s / o ബീരാൻ ( 
L ) എ ൻ സി ഹൗസ് വീട്ടിൽ കാരോളം ഇളമ്പച്ചി എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിൽ പരേതൻറെ മകൻ മുഹമ്മദ് ഫാറൂഖ് നങ്ങാരത്ത് എ ൻ സി ഹൗസ് 
വീട്ടിൽ കാരോളം ഇളമ്പച്ചി , = ബോധിപ്പിച്ച അപേക്ഷ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-02-2019 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


70 


ഖദീജ എൻ സി 
മുഹമ്മദ് ഫാറൂഖ് നങ്ങാരത്ത് 


2 


മകൻ 


48 


: 614 -4732/2021 


31-08-2021 


അപേക്ഷ 


ഹോർഗ് താലൂക്കിൽ കോടക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്പൂഞ്ഞി s / o ( L ) അമ്പു 
മനവളപ്പിൽ വീട് പുത്തിലോട്ട് കൊടക്കാട് എന്നയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കോടക്കാട് വില്ലേജിൽപരേതൻറെ ഭാര്യ കല്ല്യാണി എം വി മനവളപ്പിൽ വീട് പുത്തിലോട്ട് കൊടക്കാട് , ബോധിപ്പിച്ച 

കോടക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-05-1999 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കല്ല്യാണി എം വി 


ഭാര്യ 


63 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8309 


Revenue Department 


12th October 2021 


2 


അജിത എം വി 


മകൾ 


47 


3 


ചിത്ര എം വി 


മകൾ 


41 


: 6714-12392 / 2021 


31-08-2021 


ഹോസ്ദുർഗ് താലൂക്കിൽ ഉദിനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കമണി വി പി w / o കുഞ്ഞിരാമൻ 
നായർ വ ടക്കേടത്ത് പള്ളിയത്ത് ഹൗസ് കിനാത്തിൽ 

എന്നയാളുടെ 

അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ഉദിനൂർ വില്ലേജിൽ , പരേതയുടെ മകൻ രാജേഷ് വി പി വ ടക്കേടത്ത് പള്ളിയത്ത് ഹൗസ് കിനാത്തിൽ , 
ബോധിപ്പിച്ച അപേക്ഷ ഉദിനൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


എം കുഞ്ഞിരാമൻ നായർ 


ഭർത്താവ് 


80 


2 


രാജേഷ് വി പി 


മകൻ 


47 


3 


3 


പത്മരാജൻ വി പി 


മകൻ 


45 


4 


ശ്രീകാന്തി വി പി 


മകൾ 


36 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.12 ( 4 : 1 4.23 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


